Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. രജി. നമ്പർ 
KLITV ( N ) 12: 2009 -2011 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No. 


1 


Vol. LV 
വാല്യം 55 


| 1st June 2010 
- 2010 ജൂൺ 1 
11th Jyaishta 1932 
| 1932 ജ്യേഷ്ഠം11 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Stores Purchase 


( ബി 


സുകൾ ക ാറുളളവരിൽ8കൾ 


Medical Education Department 

TENDER NOTICE 

[ No ,01 / 201 04! 1 | CNA) 
" No. B1 /364 /10/ CNA, 

10th May 2010 . 
Sealed tenders are invited for the purchase 
of Library Books for Government College 
of Nursing, Alappull.. . T . ls; t dcr should be 
superscribed “ Tender No .01/2010 - 11 /CNA for the 
kuipply of Library Books" and addressed to 
the Principal, Government College of Nursing, 
Alappuzha . 

Approximate cost - Rs. 4,55, 662, 

The last date fixed for the receipt of 
tender is at 3 p . m . on 25 - 6 - 2010 and 
opening is at 2 p . m . on 26 -6 - 2010 . Sale of 
tenders will be closed on 24 -6 - 2010 at 4 p . m . The 
cost of tender is Rs. 1,006 and duplicate copy 
as Rs . 600 . The tender form is not transferable . 
Money Order will be accepted towards the cost of 
tender form till 17-6 - 2010 , Rs. 50 should be sent 
additionally if necded by post. More details can 
be had from the Office of the undersigned on all 
working days. 


ആലപ്പുഴ നp സിംഗ് കോളേജ് ലൈബറി 
യിലേക്ക് ആവശ്യമായ ബുക്കുകൾ വിതരണം 
ചെയ്യുന്നതിന് തയ്യാറുളളവരിൽ നിന്നും മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 

അടങ്കൽ തുക 4, 55, 652 രൂപ . 

gർഘാസുകൾ (tatഘാസ് നമ്പർ 01 2010- 11 
9:1 , കോ , ആ . എന്ന് രേഖപ്പെടുത്തേണ്ടതും 
( പ്രിൻസിപ്പാൾ , നേഴ്സിംഗ് കോളേജ്, ആലപ്പുഴ 
എന്ന വിലാസത്തിൽ 25 - 6- 2010 , 3 മണിക്ക് മുമ്പായി 
അയച്ചുതരേണ്ടതുമാണ്". ദർഘാസുകൾ 26- 6 -2010 , 
2 മണിക്ക് തുറക്കുന്നതുമാകുന്നു . ദർഘാസ് 

ഫോറത്തിന്റെ വില 1 ,000 രൂപയും പകർപ്പിന 
600 രൂപയും ആണ്. വിൽപ്പന അവസാനിക്കുന്ന 
തീയതി 24- 6- 2010 . തപാലിൽ അയയ്ക്കു ന്നതിന 
മണി ഓർഡർ സ്വീകരിക്കുന്ന അവസാന 
തീയതി 17 - 6 - 2010 . തപാലിൽ ലഭിക്കണമെന്നുളളവർ 
50 രൂപകൂടി പേർത്ത് മണി ഓർഡർ അയക്കേ 
ണ്ടതാണ്, വൈകി ലഭിക്കുന്ന ദർഘാസുകൾ 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 
കുടുതൽ വിവരങ്ങൾക്ക് ആഫീസുമായി പ്രവർത്തി. 
ദിവസങ്ങളിൽ ബന്ധപ്പെടുക. 


Government College of Nursing, 
Alappuzha . 


( Sd . ) 
Principal (In charge). 


TENDER NOTICE 
No . CA/ 58 /10/ MCC. 

| 11th May 2010 , 
Sealed competitive tenders in the prescribed form are invited from the manufacturers or 
authorised distributors for the purchase of Automated Blood Cell Counter to the Sickle Cell Disease Project 
at Medical College , Calicut. The envelop containing the tenders should be superscribed as “ Tender 
No . CA / 58 / 10 /MCC for the supply of Automated Blood Cell counter due on 30 - 6 - 2010 , 11 a . m . and should be 
addressed to the Principal, Medical College , Calicut-673 008 . Belated tenders will not be accepted . 
The tenders will be opened on 30 -6 -2010 at 11 .30 a . m . in the presence of such tenderers or their 
authorized representatives who may be present at that time. Intending tenderers can obtained 
tender forms directly or by registered post on payment by Money Order from the Principal, 
Medical College, Calicut . Each tenderers should send along with the tender an agreement signed 
and executed in Kerala Govt . Stamp Paper worth Rs. 50 and EMD @ 1 % of the total cost of the items 
lendered for . 

Rate should be quoted against payment in Indian Rupees only . The tenders without the required 
Earnest Money Deposit and agreement and not satisfying fother tender conditions are liable to be rejected 
without any notice. Tender forms are not transferable . Cheque , Draft , Postage Stamps etc . will not be 
accepted towards the cost of tender forms. Duplicate copy of tender form can be obtained on payment . 
Further details can be had from the Office of the Principal, Medical College , Kozhikode during 
working hours . 

- കോഴിക്കോട് മെഡിക്കൽ കോളജിനോടനുബന്ധിച്ചുളള സിക്കിൾ സെൽ ഡിസീസ് പാക്റിലേക്ക 
ഓട്ടോമാറാഡ് ജഡം സെൽ കൗണ്ടർ വിതരണം ചെയ്യുന്നതിലേക്ക് മുദ്രവച്ച മൽസരാടിസ്ഥാനത്തിലുള്ള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 

- ദർഘാസുകൾ അതത് മേലെഴും ാടുകൂടി പ്രിൻസിപ്പാൾ , മെഡിക്കൽ കോളേജ്, കോഴിക്കോള°- 8, കേരളം 
എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. വൈകി ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ 
30- 6-2010 രാവിലെ 11 . 30 - ന് ദർഘാസുകാരുടെയോ അംഗികത ഏജൻറിൻറയോ സാന്നിദ്ധ്യത്തിൽ തുറക്കു 
നതാണ്. 

ദർഘാസ് ഫോറങ്ങളുടെ വിലയായി മ ണി ഓർഡർ ഒഴികെ ചെക്ക്, ഡാഫ°on" , പോസ്റ്ററൽ സ്റ്റാമ്പ് 
എന്നിവ സ്വീകരിക്കുന്നത്. 50 രൂപ വിലയുള്ള കേരള മുപ്പത്രത്തിൽ നിശ്ചിത മാത്യകയിലുള 
സമ്മതപത്രം 1 % നിരതദ്രവ്യത്തോടുകൂടി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

ദർഘാസുകൾ കോഴിക്കോട് മെഡിക്കൽ കോളജ് പ്രിൻസിപ്പാളിന്റെ ആഫീസിൽ നിന്നും പ്രവത്തി 
ദിവസങ്ങളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾ പ്രസ്തുത ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
Medical College, 

( Sd . 
Kozhikode . 

Principal 


